Kerala Gazette No. 26 dated 24th June , 2008 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 1340 / ലെജിൻ 2/ 08 ലെജി. 


തിരുവനന്തപുരം, 2008 ജൂൺ 24. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2008 - ലെ വ്യാ വ സാ യിക തർക്ക ങ്ങ ൾ 
( കേ രള ഭേദ ഗതി) ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധന കാര്യ 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 


സെക്രട്ടറി. 


G. 506/ 08/DTP. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 153 


2008 - ലെ വ്യാവസായിക തർക്കങ്ങൾ 

( കേരള ഭേദഗതി) ബിൽ 


1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . – 1947 - ലെ വ്യാവ സാ യിക തർക്ക ങ്ങൾ ആക്റ്റ് ( 1947 - ലെ 14 -ാം 
കേന്ദ്ര ആക്ട്) ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാനത്തിന് 
ബാധകമാകുന്ന വിധം ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ അൻപത്തൊൻപതാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1 ) ഈ ആക്റ്റിന് 2008- ലെ വ്യാവസായിക 
തർക്കങ്ങൾ ( കേരള ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


- (2 ) ഇതിനു കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


| (3 ) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. – 1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റിന്റെ 
( 1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) 2 -ാം വകുപ്പ് ( ധ ) ഖണ്ഡത്തിൽ “ മേൽ നോട്ടം 
സംബന്ധിച്ചതോ സാങ്കേതികമോ ക്ലാർക്കിന്റേതോ ആയ പ്രവൃത്തി എന്ന വാക്കുകൾക്കു 
ശേഷം “അല്ലെങ്കിൽ വിൽപ്പന അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഏതെങ്കിലും 
പ്രവൃത്തി എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റിൽ ( 1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) 
പശ്ചിമബംഗാൾ സംസ്ഥാനത്തിനു ബാധകമാക്കിയതുപോലെ വിൽപ്പന അഭിവൃദ്ധി 
പ്പെടുത്തുന്ന തൊഴിലാളികളെ ഈ ആക്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരത്തക്കവിധം 
“ തൊഴിലാളി ” എന്ന വാക്കിന്റെ നിർവചനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതു 
പരിഗണിക്കണമെന്നു ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു . ഈ 
സംസ്ഥാനത്തെ വിൽപ്പന അഭിവൃദ്ധിപ്പെടുത്തുന്ന തൊഴിലാളികൾ അവരെക്കൂടി 1947 - ലെ 
വ്യാവസായിക തർക്കങ്ങൾ ആക്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നു കാണിച്ച് 
കാലാകാലങ്ങളിൽ നിവേദനങ്ങൾ സമർപ്പിച്ചുവരുന്നുണ്ട്. 


- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് 1947 - ലെ വ്യാവസായിക തർക്കങ്ങൾ 
ആക്റ്റ് കേരള സംസ്ഥാനത്തിനു ബാധകമാകുന്ന വിധം ഭേദഗതി ചെയ്യുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


- ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


പി. കെ . ഗുരുദാസൻ. 


